WON 
सत्यमेव जयते 


Regn .No. KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 02 ). mmo 
KL / TV (N )/634 /2012 -14 


കര 
GOVERNN 


c8990 


Sog muda 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd April 2013 
2013 Blahod 23 
3rd Vaisakha 1935 
1935 600105610 3 


beijo 2 


നമ്പർ 


PART III 
Animal Husbandry Department 


TENDER /PUBLIC AUCTION NOTICE 


No. B - 324 /2008 . 


18th March 2013. 


Sealed competitive tenders/ public auction are invited from those wish to buy 9 trees (1 Plavu , 3 Anjily , 2 Pana , 
2 Vatta , 1 Mavu ) lying cut down in the Regional Poultry Farm , Manarcadu , AHD as detailed in the table below . The 
tender submitting envelop should superscribe the number and name of tender as well as name and address of those 
submitting tenders. The tender forms can be had from the RPF Office from 26 -4 -2013 to 10 -5 -2013. The tenders will be 
accepted (with E .M . D . ` 1,000 ) upto 1 p .m . on 10 -5 - 2013 and public auction will be conducted on 10 -5 - 2013 at 3. 30 p .m . 
including those tenderers who are present at 3 . 30 p . m . The public auction will be conducted by the Assistant Director 
( Poultry ) or his representative and then submitted tenders will be opened and examined in the presence of those attended 
auction . The highest auction /tender above the basic value will temporarily be confirmed . More details pertaining to the 
tender /auction can be had from the office of RPF. All stipulation of other Government tenders are applicable in this tender 
procedures also . 


TABLE 


Sl. 


Total 


Length 
( C . m .) 


Item 


Width 
( C . m .) 


Wood 
(M3) 


No. 


Firewood 

(MT) 


(1) 


(2 ) 


(9) 


( 3) 
450 


(5) 
0.316 


(4) 
106 
175 


(6 ) 
. 


Cost 0 
wood fire 

wood 
(7) (8 ) 
3,157 . 
41,546 1,180 
2,655 . 


1 


Plavu 


3, 157 


1050 


2 . 009 


1.00 


2 
3 


Anjily 
Anjily 


42,726 
2,655 


450 


96 


0 .259 


.. 


23rd APRIL 2013 ] 


ANIMAL HUSBANDRY DEPARTMENT 


(1) 


(2) 


(3) 


(4) 


(5) 


O 


(7) 


(8) 


(9) 


460 


145 


0 .604 


0.75 


885 


13,376 


Anjily 
Anjily 
Anjily 


350 


123 


975 


132 


0 .50 


2 


0 . 331 
1.06 

1.48 
0.588 


0.50 
1.00 


12,491 
3,393 
1,921 
5,970 
3,058 


3,393 
22,511 
7 ,150 


Vatta 


600 


175 


590 
1, 180 
590 
590 


Vatta 


480 


140 


0 .5 


3 ,648 


Mavu 


300 


112 


0.5 


590 


Choonda Pana 


Local Price 


200 


Choonda Pana 


Local Price 


200 


Total 


99,606 


Earnest Money Deposit — 1,000 


Cost of tender form 


: 


Original — ^ 400 + 4 % VAT = ` 416 


Duplicate · 200 + 4 % VAT = ` 208 


Place , date and time of Public Auction — Regional Poultry Farm , Manarcadu , 10 -5 - 2013 at 3. 30 p . m . 


STIPULATIONS 


Those who wish to participate the tender/auction may inspect the proposed cut down tree with prior sanction 
of Assistant Director. 


Those who need tender form may apply together with ID Card . 


Late tenders will not be accepted . 


4 . 


The highest tender/auction above the basic price will be sent to the higher authorities for confirmation . The 
Earnest Money of others will be returned then . 


75 % of total price of the auction /tender amount (including Earnest Money) should be remitted on the day of 
auction . 


6 . 


The concerned officer will have the authority to accept or reject tender. 


7 . 


On confirmation of the auction procedure by the concerned higher authority, the tree should be removed from 
the site after remitting balance auction amount and taxes within 15 days. 


8. 


The tree should be removed from the site carefully to avoid possible damage to this adjacent building. An 
agreement stamp paper worth · 100 be executed before removing the tree to the effect that if any damage 
happens by chance will be done by those getting tender confirmed . 


9 . 


13 .5 % of tender/auction amount as VAT and 5 % of the total of auction amount plus VAT as FDT should be 
remitted along with the tender/auction amount. 


23rd APRIL 2013] 


ANIMAL HUSBANDRY DEPARTMENT 


മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ വെട്ടിയിട്ടിരിക്കുന്ന താഴെ 
പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 9 മരങ്ങൾ ( പ്ലാവ്-1, ആഞ്ഞിലി-3, വട്ട- 2, മാവ്-1, ചൂണ്ടപ്പന- 2) ദർഘാസ്/ ലേലം മുഖേന വാങ്ങുന്നതിന് 
താൽപ്പര്യം ഉള്ളവരിൽനിന്നും മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ 
ആളിന്റെ പേരും വിലാസവും ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 26- 4-2013 മുതൽ 10- 5-2013 വരെ ആർ. പി. എഫ്. 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ - 1,000 നിരതദ്രവ്യത്തോടൊപ്പം 10 - 5 - 2013 ഉച്ചയ്ക്ക് 1 മണിക്ക് 
മുൻപായി സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3.30 - ന് അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെമാത്രം 
പങ്കെടുപ്പിച്ചുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റൊരുദ്യോഗസ്ഥനോ ലേലം നടത്തുന്നതും 
ലേലത്തിനുശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
മരങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാനവിലയിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മേലധികാരിയുടെ 
അന്തിമ ഉത്തരവിന് വിധേയമായി വില്പന ഉറപ്പിക്കുന്നതുമായിരിക്കും. ലേലം സംബന്ധിച്ച വിശദവിവരങ്ങൾ ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതുമാണ്. ടി ലേലം/ ക്വട്ടേഷൻ സർക്കാർ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. ടി ലേലം/ ക്വട്ടേഷൻ കാരണം 
പറയാതെ തന്നെ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


പട്ടിക 


ഇനം 


തടി 


കമ 
നമ്പർ 


നീളം 
- ( സെ . മീ ) 


വണ്ണം 
( സെ . മീ.) 


വിറക് 
(ക്യുബിക് മീറ്റർ ) ( എം . റ്റി.) 


വില - 

വിറക് 


തടി 


വില് 
(ആകെ) 


പ്ലാവ് 


450 


106 


0.316 


3, 157 


3, 157 


ആഞ്ഞിലി 


1050 


175 


2 . 009 


1 . 00 


41,546 


1, 180 


42,726 


ആഞ്ഞിലി 


450 


0 , 259 


2 ,655 


2, 655 


ം 


460 


145 


0 .604 


0 . 75 


12,491 


12 , 491 


885 


13 , 376 


ആഞ്ഞിലി 
ആഞ്ഞിലി 


350 


123 


0. 331 


3, 393 


3 ,393 


ആഞ്ഞിലി 


975 


132 


1. 06 


0 . 50 


21,921 


590 


22,511 


വട്ട 


600 


175 


1. 48 


1 . 00 


5 ,970 


1, 180 


7 , 150 


480 


140 


0 . 588 


0 . 5 


3 ,058 


590 


3 ,648 


വട്ട 
മാവ് 


300 


112 


0 . 5 


590 


590 


ചൂണ്ടപ്പന 


പ്രാദേശിക വില 


200 


ചൂണ്ടപ്പന 


പ്രാദേശിക വില 


200 


ആകെ 


99, 606 


നിരതദ്രവ്യം - 1,000 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 400 + 4 % വാറ്റ് = - 416. 

ഡ്യൂപ്ലിക്കേറ്റ് - 200 + 4 % വാറ്റ് = - 208. 
ലേലസ്ഥലവും തീയതിയും സമയവും പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രം, മണർക്കാട് ഓഫീസ്, 10 - 5- 2013 , 3.30 മണി. 


- ലേലനിബന്ധനകൾ 


1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ഓഫീസ് സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ അനുമതിയോടെ 

മരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. 
- ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ തിരിച്ചറിയൽ രേഖ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


അടിസ്ഥാന വിലയേക്കാൾ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ ദർഘാസ്/ ലേലം മേലധികാരിയുടെ 
അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ മടക്കി നൽകുന്നതുമാണ്. 
ദർഘാസ്/ ലേലം പിടിക്കുന്നയാൾ ലേലത്തുകയുടെ 75 % ( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ നൽകേണ്ടതുമാണ്. 


ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണമായ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 


23rd APRIL 2013 ) 


ANIMAL HUSBANDRY DEPARTMENT 


ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അന്തിമ അറിയിപ്പ് കിട്ടി 15 ദിവസങ്ങൾക്കുള്ളിൽ ബാക്കി ലേലത്തുകയും 
നിയമപ്രകാരമുള്ള നികുതിയും അടച്ച് മരങ്ങൾ മാറ്റേണ്ടതാണ്. 
- മരങ്ങൾ വലിച്ചു മാറ്റുമ്പോൾ സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ്. യാദൃശ്ചികമായി 

കെട്ടിടങ്ങൾക്ക്എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ലേലം പിടിച്ചയാൾതന്നെ സ്വന്തം ചെലവിൽ കേടുപാടുകൾ 
തീർത്തുതരുന്നതാണ് എന്ന് കാണിക്കുന്ന എഗ്രിമെന്റ് - 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ നൽകേണ്ടതാണ്. 
ലേലം പിടിക്കുന്ന തുകയുടെ 13.5 % വാറ്റും ലേലം പിടിക്കുന്ന തുകയും വാറ്റുംകൂടി കിട്ടുന്ന തുകയുടെ 5 % എഫ്. ഡി. റ്റി. 
ആയും ലേലത്തുകയോടൊപ്പം നൽകേണ്ടതാണ്. 


Office of the Assistant Director, 
Regional Poultry Farm , 
Manarcadu , Kottayam . 


( Sd.) 
Assistant Director ( P ) . 


